എ 


ഭഗവാന്‍ രമണമഹര്‍ഷി 


ധപദേശസാരം 


ഭഗവാന്‍ രമണമഹര്‍ഷി 


1:-10001 7ധി11ട൦0 18 


100://അലിലുയിമനാഠ.ഠ2/ 
4൧൧൦ 2012 


ഉപദേശസാരം 


മുഖവുര 


ഉപദേശസാരം എന്ന പേരു സൂചിപ്പിക്കുന്നതുപോലെ രമണ 
മഹര്‍ഷിയുടെ ഉപദേശങ്ങളുടെ സാരമാണ്‌ ഈ ലഘുകൃതി. 
ഉപദേശസാരം രചിക്കപ്പെടുവാനുള്ള സാഹചര്യം ഇപ്രകാരമാണ്‌. 
മഹര്‍ഷിയുടെ ഭക്തനായ മുരുകനാര്‍ ഈശ്വരന്റെ വിവിധലീലകള്‍ 
വര്‍ണ്ണിക്കുന്ന ഒരു കാവ്യം രചിക്കുകയായിരുന്നു. അതിലൊരിടത്ത്‌ 
വൈദികകര്‍മ്മങ്ങളേക്കാള്‍ ശ്രേഷ്ടമായി മറ്റൊന്നുമില്ലെന്നു വിശ്വസി 
ച്ചുകൊണ്ട്‌ യാഗാദികളില്‍ മുഴുകി ദാരുകവനത്തില്‍ വസിച്ചിരുന്ന 
ഒരു കൂട്ടം ഉദൃഷിമാര്‍ക്കു ശിവന്‍ ജ്ഞാനോപദേശം നല്കുന്ന ഒരു 
സന്ദര്‍ഭമുണ്ട്‌. ശിവന്‍ നേരിട്ടു നലകിയ ഈ ഉപദേശം താന്‍ രചി 
ക്കുന്നത്‌ ഉചിതമായിരിക്കില്ലെന്നു തോന്നിയ മുരുകനാര്‍, ഈ 
ഉപദേശഭാഗം രമണമഹര്‍ഷി സ്വയം രചിക്കണമെന്ന്‌ അദ്ദേഹ 
ത്തിനോട അപേക്ഷിച്ചു. മുരുകനാരോട്‌ വളരെയധികം വാത്സല്യ 


2 


ഉപദേശസാരം 


മുണ്ടായിരുന്ന മഹര്‍ഷി ഉടന്‍ അതിനു സമ്മതിക്കുകയും ചെയ്തു. 
ഈ ഉദ്ദേശത്തോടെ രമണമഹര്‍ഷി ഒറ്റയിരുപ്പില്‍ മുപ്പതു തമിഴ്‌ 
ശ്ലോകങ്ങളുള്ള “ഉപദേശ ഉണ്ടിയാര്‍' രചിച്ചു. പിന്നീട മഹര്‍ഷി 
തന്നെ ഈ കൃതിയെ ഉപദേശസാരം' എന്നപേരില്‍ സംസ്കൃത 
ത്തിലും, തെലുജഃ, മലയാളം എന്നീ ഭാഷകളിലും പരിഭാഷപ്പെടു 
ത്തുകയും ചെയ്തു. 


മഹര്‍ഷികളുടെ കൃതികളില്‍ ഒരു പക്ഷേ ഏറ്റവുമധികം പേര്‍ 
ഭാഷ്യം രചിച്ചിട്ടുള്ളത്‌ ഉപദേശസാരം എന്ന ഈ കൃതിയ്ക്കായി 
രിക്കാം. കാവ്യകണണ ഗണപതി മുനി, നരസിംഹസ്വാമി, സാധു ഓം, 
ഏ. ആര്‍. നടരാജന്‍, ആര്‍ഥര്‍ ഓസ്ബോണ്‍, ജനറല്‍ ചാഡ്വിക്‌, 
സ്വാമി ദയാനന്ദ, സ്വാമി തേജോമയാനന്ദ, വിശ്വനാഥ സ്വാമി 
എന്നിങ്ങനെ നിരവധി പണ്ഡിതവര്യന്മാര്‍ ഉപദേശസാരത്തിനു 
ഭാഷ്യം രചിച്ചിട്ടുണ്ട്‌. അതില്‍ ഗണപതിമുനിയുടെ ഭാഷ്യം 


ഉപദേശസാരം 


സംസ്കൃതപരിഭാഷയെ അടിസ്ഥാനമാക്കി സംസ്കൃതത്തില്‍ 
രചിക്കപ്പെട്ടതാണ്‌. തമിഴിലുള്ള ഉപദേശ ഉണ്ടിയാര്‍ എന്ന കൃതി 
യ്കാണു സാധു ഓം ഭാഷ്യമെഴുതിയിട്ടുള്ളത്‌. 


ഉപദേശസാരം എന്ന ഈ ഇ-പുസ്തുകം തയ്യാറാക്കുവാനായി 
അധികവും ആശ്രയിച്ചിട്ടുള്ളത്‌ മേല്‍പറഞ്ഞ രണ്ടു ഭാഷ്യങ്ങളെ 
യാണ്‌. ഈ പരിഭാഷയില്‍ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ 
ശ്രദ്ധയില്‍പ്പെട്ടാല്‍ മാന്യവായനക്കാര്‍ അതു ദയവായി ചൂണ്ടി 
ക്കാണിക്കണമെന്നപേക്ഷിക്കുന്നു. 


പ്രസാധകന്‍ 


ഉപദേശസാരം 


ഉപദദേശസാരം 


കര്‍തുരാജ്ഞയാ പ്രാപ്യതേ ഫലം 
കര്‍മ്മ കിം പരം കര്‍മ്മ തജ്ജഡം 1 


ഈശ്വരന്റെ ആജ്ഞയാല്‍ കര്‍മ്മഫലം വന്നുചേരുന്നു. കര്‍മ്മം 
9 
എങ്ങനെ പരമശ്രേഷ്ട്മാകും? അതു ജഡമാണല്ലോ. 


കൃതിമഹോദധൌ പതനകാരണം 
പലമശാശ്വതം ഗതിനിരോധകം ക 


കര്‍മ്മത്തിന്റെ ഫലം നശ്വരമാണ്‌. അതിനാല്‍ ജീവന്‍ കര്‍മ്മത്തിന്റെ 
മഹാസമുര്രത്തില്‍ പതിക്കുവാന്‍ അതു കാരണമാകുന്നു. മോക്ഷ 
ത്തിലേയ്ക്കുള്ള പ്രയാണത്തിനും അതു തടസ്സമാകുന്നു. 


ഉപദേശസാരം 


ഈശ്വരാര്‍പിതം നേച്ചയാ കൃതം 
ചിത്തശോധകം മുക്തിന്ധധകം 3 


ഈശ്വരനില്‍ അര്‍പ്പിച്ചുകൊണ്ടും, ഫലത്തില്‍ ഇച്ഛയില്ലാതെയും 
ചെയ്യപ്പെടുന്ന കര്‍മ്മം ചിത്തത്തെ ശുദ്ധമാക്കുകയും ജീവനെ 
മോക്ഷത്തിലേയ്ക്കു നയിക്കുകയും ചെയുന്നു. 


കായവാങ്മനഃ കാര്യമുത്തമം 
പൂജനം ജപശ്ചിന്തനം ക്രമാത്‌ 4 


ശരീരം, വാക്ക്‌, മനസ്സ്‌ എന്നിവയാല്‍ ചെയ്യപ്പെടുന്ന ആദ്ധ്യാത്മിക 
സാധനകളായ പൂജ, ജപം, ധ്യാനം എന്നിവ ക്രമത്തില്‍ ഒന്നു 
മറ്റൊന്നിനേക്കാള്‍ ഉത്തമമാണ്‌. (ജപം പൂജയേക്കാളും, ധ്യാനം 
ജപത്തേക്കാളും ശ്രേഷ്ഠമാണ്‌ എന്നു സാരം). 


ഉപദേശസാരം 


ജഗത ഈശധീയുക്തസേവനം 
അഷ്ടമൂര്‍ത്തിദൃദ്ദേവപൂജനം 5 


ഈശ്വരന്‍ തന്നെയാണ്‌ ഈ ലോകം എന്ന ബോധത്തോടെയുള്ള 
സേവനം അഷ്ടമൂര്‍ത്തികളുടെ രൂപം ധരിച്ചിരിക്കുന്ന ഈശ്വരന്റെ 
പൂുജനം തന്നെയാണ്‌. (പൃഥ്വീ മുതലായ പഞ്ചഭൂതങ്ങള്‍, സൂര്യന്‍, 
ചന്ദ്രന്‍, ജീവാത്മാവ്‌ എന്നിവയാണ്‌ ഈശ്വരന്റെ എട്ടു മൂര്‍ത്തികള്‍). 


ഉത്തമസ്തവാദുച്ചമന്ദതഃ 
ചിത്തജം ജപധ്യാനമുത്തമം 6 


സ്തോത്രങ്ങള്‍ ചൊല്ലി ഈശ്വരനെ സ്തറുതിക്കുന്നതിനേക്കാള്‍ 
ശ്രേഷ്ഠം ഈശ്വരനാമം ഉച്ചത്തില്‍ ജപിക്കുന്നതാണ്‌. ശബ്ദമുണ്ടാ 
ക്കാതെയുള്ള ജപം അതിലും ശ്രേഷ്ടമാണ്‌. മാനസികമായ ജപ 
മാണ്‌ ഏറ്റവും ഉത്തമം. അതു തന്നെയാണ്‌ ധ്യാനവും. 


ഉപദേശസാരം 


ആജ്യധാരയാ സ്രോതസാ സമം 
സരലചിന്തനം വിരലതഃ പരം ഗഗ 


ഇടതതവില്ലാതെ ഒഴുകുന്ന നെയ്യിന്റെ ഒഴുക്കു പോലെയും നദീ 
പ്രവാഹം പോലെയുമുള്ളതും ഏകാഗ്രവുമായ ധ്യാനം ഇട 
മുറിഞ്ഞുള്ള ധ്യാനത്തിനേക്കാള്‍ ശ്രേഷ്ഠമാണ്‌. (ധ്യാനം എന്ന 
അര്‍ത്ഥത്തിലാണ്‌ ചിന്തനം എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരി 
ക്കുന്നത്‌. ഏകാഗ്രമായ ചിന്തനം തന്നെയാണു ധ്യാനം). 


ദേദഭാവനാത്‌ സോേഹമിത്യസൌ 
ഭാവനാ്ഭിദാ പാവനീ മതാ ഒ 


തന്നില്‍നിന്നു ഭിന്നനായ ഈശ്വരനെ ധ്യാനിക്കുന്നതിനേക്കാള്‍ 
“ഞാന്‍ അവനാകുന്നു (ഈശ്വരനാകുന്നു)” എന്ന അഭേദധ്യാനം 
പാവനമാണെന്നു കരുതപ്പെടുന്നു. (ഞാന്‍ ഈശ്വരന്റെ ദാസന്‍ 


ഉപദേശസാരം 


ആകുന്നു എന്നിങ്ങനെ ഭേദബുദ്ധിയോടുകൂടിയുള്ള ധ്യാനത്തിനേ 
ക്കാള്‍ ഈശ്വരന്‍ എന്നില്‍നിന്നു ഭിന്നനല്ല എന്ന ബോധത്തോടെ 
യുള്ള ധ്യാനം ശ്രേഷ്ടമാണെന്നു സാരം). 


ഭാവശൂന്യസ്ദ്‌ഭാവസു സ്ഥിതിഃ 
ഭാവനാബലാദ്‌' ഭക്തിരുത്തമാ 9 


ധ്യാനത്തിന്റെ ബലത്താല്‍ ഉത്തമമായ ഭക്തിയുദിക്കുകയും, ചിത്ത 
വൃത്തികള്‍ ഇല്ലാത്തതായ സദ്വസ്തുവില്‍ നിലയുറയ്ക്കുകയും 
ചെയുന്നു. 


ഹൃത്‌സ്ഥലേ മനഃസ്വസ്ഥതാ ക്രിയാ 
ഭക്തിയോഗബോധാശ്ച നിശ്ചിതം 10 


ഹൃദയപത്മത്തില്‍ മനസ്സിനെ സ്വസ്ഥമാക്കുകയാണു ശരിയായ 
കര്‍മ്മം. അതു തന്നെയാണു യഥാര്‍ത്ഥ ഭക്തിയും, യോഗവും, 


ഉപദേശസാരം 


ജ്ഞാനവും എന്നതു നിശ്ചയമാണ്‌. (മനസ്സിന്റെ സ്വസ്ഥാനം 
ഹൃദയമാണ്‌. മനസ്സിനെ അതിലേയ്ക്കു ലയിപ്പിക്കുകയാണ്‌ എല്ലാ 
സാധനകളുടെയും ലക്ഷ്യമെന്നു സാരം). 


വായു രോധനാല്ലീയതേ മനഃ 
ജാലപക്ഷിവദ്രോധസ്ധധനം 11 


പ്രാണനെ നിരോധിക്കുമ്പോള്‍ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ 
മനസ്സ്‌ അടങ്ങുന്നു. അതുകൊണ്ട്‌ പ്രാണനിരോധം (പ്രാണായാമം) 
മനസ്സിനെ നിയ്രന്തിക്കുന്നതിനുള്ള ഉപായമാകുന്നു. 


ചിത്തവായവശ്ചിത്‌ ക്രിയായുതാഃ 
ശാഖയോര്‍ദ്വയി ശക്തിമൂലകാ 19 


10 


ഉപദേശസാരം 


ബോധം, കര്‍മ്മം എന്നീ വ്ൃതൃസ്ത സ്വഭാവങ്ങളോടുകൂടിയ മനസ്സും, 
പ്രാണനും ഒരേ ശക്തിയുടെ തന്നെ രണ്ടു ശാഖ കളാകുന്നു. 
(അറിയുവാനുള്ള ശക്തിയുള്ള മനസ്സും, ക്രിയ ചെയ്യു വാനുള്ള 
ശക്തിയുള്ള പ്രാണനും ഒരേ ശക്തിയുടെ അംശങ്ങളാണ്‌. ഇവ 
രണ്ടും ഒരേ വൃക്ഷത്തിന്റെ രണ്ടു ശാഖകളെപ്പോലെ ബന്ധ 
പ്പെട്ടിരിക്കുന്നതിനാല്‍ ഒന്നിനെ നിയ്യന്ത്രിക്കുന്നതിലൂടെ രണ്ടാമതി 
നെയും നിഷ്പ്രയാസം നിയ്യ്ത്രിക്കുവാനാകും എന്നു താത്പര്യം). 


ലയവിനാശനേ ഉദയരോധനേ 
ലയഗതം പുനര്‍ഭവതി നോ മൃതം 13 


മനസ്സ്‌ രണ്ടു വിധത്തില്‍ അടങ്ങാറുണ്ട്‌ ലയം വിനാശം എന്നിവ 
യാണിവ. ലയം താത്ക്കാലികമാണ്‌. ഒരിക്കല്‍ ലയിച്ച മനസ്സ്‌ 
വീണ്ടും ഉണര്‍ന്നുവരും. എന്നാല്‍ മനോനാശം സംഭവിച്ചാല്‍ 


11. 


ഉപദേശസാരം 


പിന്നെ അതു വീണ്ടും ഉണര്‍ന്നുവരുന്നതല്ല. അതു മരിച്ചു കഴിഞ്ഞി 
രിക്കുന്നു. 
പ്രാണബന്ധനാല്ലീനമാനസം 


എകചിന്തനാന്നാശമേത്ൃദഃ 14 


പ്രാണനെ ബന്ധിക്കുമ്പോള്‍ മനസ്സ്‌ ലയത്തെ പ്രാപിക്കുന്നു. ഏക 
മായ ചിന്തയിലൂടെ ആ മനസ്സ്‌ നാശമടയുന്നു. (പ്രാണനെ നിരോധി 
ക്കുമ്പോള്‍ ശാന്തമാകുന്ന മനസ്സിനെ ആത്മവിചാരത്തില്‍ ഉറപ്പി 
ച്ചാല്‍ മനസ്സു നാശമടയുന്നു എന്നു സാരം). 


നഷ്ടമാനസോത്‌ കൃഷ്ടയോഗിനഃ 
കൃത്യമസ്ലി കിം സ്വസ്ഥിതിം യതഃ 15 


12 


ഉപദേശസാരം 


മനോനാശം സംഭവിച്ച്‌ സ്വസ്ഥിതിയെ പ്രാപിച്ച (സ്വസ്വരൂപത്തില്‍ 
പ്രതിഷ്ഠിതനായ) ഉത്കൃഷ്ടനായ യോഗിയ്ക്കു പിന്നെ എന്താണു 
ചെയ്യുവാനുള്ളത്‌? 


ദൃശ്യവാരിതം ചിത്തമാത്മനഃ 
ചിത്ത്വദര്‍ശനം തത്ത്വദര്‍ശനം 16 


ദൃശ്യങ്ങളില്‍നിന്നു പിന്‍തിരിഞ്ഞ മനസ്സ്‌ സ്വയം ബോധസ്വരൂപ 
മാണെന്നറിയുന്നതാണ്‌ യഥാര്‍ത്ഥജ്ഞാനം. (വിഷയങ്ങളില്‍നിന്നു 
പിന്‍തിരിഞ്ഞ മനസ്സ്‌ “ഞാനാര്‌?” എന്നന്വേഷിക്കുന്നതിന്റെ ഫല 
മായി സ്വസ്വരൂപം ബോധമാത്രമാണെന്നു തിരിച്ചറിയുന്നു. ഇതു 
തന്നെയാണു തത്ത്വദര്‍ശനം എന്നു താത്പര്യം). 


മാനസം തു കിം മാര്‍ഗണേ കൃതേ 
നൈവ മാനസം മാര്‍ഗ ആര്‍ജവാത് 1ഗ 


13 


ഉപദേശസാരം 


% ഡു ഴി 
എന്താണു മനസ്സ്‌" എന്ന്‌ അന്വേഷിക്കുമ്പോള്‍ മനസ്സു തന്നെ 
ഇല്ലാതാകുന്നു. മനോനാശത്തിനുള്ള ഏറ്റവും സരളമായ മാര്‍ഗ്ഗം 
ഇതുതന്നെയാണ്‌. 


വൃത്തയസ്ത്യഹംവ്ൃത്തിമാശ്രിതാഃ 
വൃത്തയോ മനോ വിദ്ധ്യഹം മനഃ 18 


ചിത്തവൃത്തികളെല്ലാം തന്നെ അഹംവൃത്തിയെ ആശ്രയിച്ചിരി 
ക്കുന്നു. ചിത്തവൃത്തികള്‍ തന്നെയാണു മനസ്സ്‌. അതുകൊണ്ട്‌, ഈ 
“ഞാന്‍' തന്നെയാണു മനസ്സ്‌ എന്നറിയുക. (ചിന്തകളുടെ സമൂഹ 
മാണു മനസ്സ്‌. “ഞാന്‍ ശരീരമാണ്‌' എന്ന വൃത്തിയാണ്‌ എല്ലാ 
ചിന്തകള്‍ക്കും ആധാരം. അതില്ലാതെ ഒരു ചിന്തയ്ക്കും നില 
നില്‍ക്കാനാവില്ല. അതുകൊണ്ട്‌ “അഹംവൃത്തി” തന്നെയാണു 
മനസ്സിനു മൂലകാരണമായ വൃത്തിയെന്നു താത്പര്യം). 


14 


ഉപദേശസാരം 


അഹമയം കുതോ ഭവതി ചിമ്വതഃ 
അയി പതത്യഹം നിജവിചാരണം 19 


ഈ “ഞാന്‍” എവിടെനിന്നാണ്‌ ഉദിക്കുന്നതെന്ന്‌ അന്വേഷിക്കുന്ന 
വന്റെ “ഞാന്‍” വീണുപോകുന്നു (മരിച്ചു വീഴുന്നു). ഇതാണ്‌ ആത്മ 
വിചാരം. (ശരിയായ ആത്മവിചാരം ചെയുന്നവന്റെ അഹം വൃത്തി 
എന്നന്നേയ്ക്കുമായി വിലയിക്കുന്നുവെന്നു സാരം). 


അഹമി നാശഭാജൃഹമഹംതയാ 

സ്ഫുരതി ഹൃത്ധവയം പരമപൂര്‍ണസത്‌ 20 
“ഞാന്‍ ' എന്ന വൃത്തി നശിക്കുമ്പോള്‍ പരമവും പൂര്‍ണ്ണവുമായ 
സത്ത്‌ “ഞാന്‍”, “ഞാന്‍” എന്നിങ്ങനെ ഹൃദയത്തില്‍ സ്ഫുരിക്കുന്നു 
(തുടിക്കുന്നു). (സ്ഥൂലശരീരത്തിലെ ഒരവയവമായ ഹൃദയത്തിനെ 
യല്ല, നെഞ്ചിന്റെ വലതു ഭാഗത്തു സ്ഥിതിചെയ്യുന്ന ആദ്ധ്യാത്മിക 


15 


ഉപദേശസാരം 


ഹൃദയത്തിനെയാണ്‌ രമണമഹര്‍ഷി ഈ ശ്ലോകത്തില്‍ പരാമർശി 
ച്ചിരിക്കുന്നത്‌). 

ഇദമഹംപദാഭിഖ്യമമന്വഹം 

അഹമി ലീനക്േപ്യലയസത്തയാ 21 
“ഞാന്‍” എന്ന ചിത്തവൃത്തി (സുഷുപ്തിയില്‍) ലയിക്കുമ്പോഴും 
“ഞാന്‍ ' എന്ന സത്ത ഒരിക്കലും (മൂന്നവസ്ഥകളിലും) ലയിച്ചു 


പോകാതെ സദാ നിലനില്‍ക്കുന്നു. 


വിഗ്രഹേന്ദ്രിയപ്രാണധിതമഃ 
നാഹമേകസത്തജ്ജഡം ഹ്ൃസത്‌ 


ശരീരം, ഇന്ദ്രിയങ്ങള്‍, പ്രാണന്‍, ബുദ്ധി, അജ്ഞാനം എന്നിവ 

യെല്ലാം അസത്തും ജഡവുമാണ്‌. അതിനാല്‍ അവയൊന്നും 
[4 [ 

ഏകവും സത്തുമായ “ഞാന്‍ അല്ല. 


16 


ഉപദേശസാരം 


സത്ത്വഭാസികാ ചിത്‌ ക്വവേതരാ 
സത്തയാ ഹി ചിത്‌ ചിത്തയാ ഹൃഹം മു 


സത്തിനെ (ഉണ്മയെ) പ്രകാശിപ്പിക്കാന്‍ അതില്‍നിന്നു ഭിന്നമായ 
ഒരു ചിത്ത്‌ (ബോധം) എവിടെയാണുള്ളത്‌? എവിടെയുമില്ല. 
അതിനാല്‍ സത്തുതന്നെയാണു ബോധം. “ഞാന്‍” എന്നത്‌ വാസ്തവ 
ത്തില്‍ ആ ബോധം തന്നെയാണ്‌. (സത്ത്‌ ഏകമായതിനാല്‍ 
അതിനെ അറിയാന്‍ വേറെയൊരു വസ്തു ഉണ്ടാകാന്‍ വയ്യ. 
അതുകൊണ്ട്‌ അതു സ്വയം അറിയുന്നു. അതു തന്നെ യഥാര്‍ത്ഥ 
“ഞാന്‍” എന്നു താത്പര്യം). 


ഈശജീവയോര്‍വേഷധിദിദാ 
സത്വഭാവതോ വസ്സുകേവലം 4 


17 


ഉപദേശസാരം 


ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം ഉപാധി, അറിവ്‌ 
എന്നിവയില്‍ മാത്രമാണ്‌. കേവലമായ സത്താണ്‌ ഈ രണ്ടിന്റെയും 
യഥാര്‍ത്ഥ സ്വഭാവം. 


വേഷഹാനത? സ്വാത്മദര്‍ശനം 
ഈശദര്‍ശനം സ്വാത്മരൂപത?ഃ മമ 


ശരീരമനോബുദ്ധികളാകുന്ന ഉപാധികളുമായുള്ള താദാത്മൃത്തെ 
തൃജിച്ചാല്‍ ആത്മദര്‍ശനം ലഭിക്കുന്നു. ഈശ്വരന്‍ ആത്മസ്വരൂപ 
നാണ്‌. അതിനാല്‍ ആത്മദര്‍ശനം ഈശ്വരദര്‍ശനം തന്നെയാണ്‌. 


ആത്മസംസ്ഥിതി? സ്വാത്മമര്‍ശനം 
ആത്മനിര്‍ദ _[യാദാത്മനിഷ്ടതാ ൭6 


ആത്മാവ്‌ രണ്ടല്ലാത്തതിനാല്‍ ആത്മാവിനെ അറിയുക എന്നത്‌ 
സ്വയം ആത്മാവായി ഉരിക്കുന്നതുതന്നെയാണ്‌. ഇതുതന്നെയാണ്‌ 


18 


ഉപദേശസാരം 


ആത്മനിഷ്ഠ. (മറ്റുള്ള അറിവുകളില്‍ അറിയുന്നവനും അറിയപ്പെടു 
ന്നതും രണ്ടാണ്‌. എന്നാല്‍ ആത്മജ്ഞാനത്തില്‍ ഇവ രണ്ടും 
ഒന്നാണ്‌. എന്തെന്നാല്‍ അറിയുന്നവനും അറിയപ്പെടുന്നവനും ഒരേ 
ആത്മാവാണ്‌. ആത്മാവിനെ താനായി അറിഞ്ഞാല്‍ അതോടെ 
ആത്മനിഷ്ടയും കൈവരുന്നു എന്നു താത്പര്യം). 


ഇഞ്താനവര്‍ജിതാ/ജ്ഞാനഹീനചിത്‌ 
ഇഞ്ഞാനമസ്സി കിം ജ്ഞാതുമന്തരം കസ 


ജ്ഞാനവും അജ്ഞാനവും ഇല്ലാത്തതാണ്‌ ശുദ്ധബോധം. അതില്‍ 
നിന്നു ഭിന്നമായി മറ്റെന്താണ്‌ അറിയാനുള്ളത്‌? 


കിം സ്വരൂപമിത്യാത്മദര്‍ശനേ 
അവ്യയാഭവാ?പൂര്‍ണചിത്സുഖം കുള 


19 


ഉപദേശസാരം 


തന്റെ സ്വരൂപമെന്താണെന്ന്‌ അന്വേഷിച്ച്‌ സ്വാത്മാവിനെ അറിഞ്ഞു 
കഴിഞ്ഞാല്‍ അവിടെ അനാദിയും, അനന്തവും, അഖണ്ഡവും 
പൂര്‍ണ്ണവും സച്ചിദാനന്ദം മാര്തം അവശേഷിക്കുകയും പ്രകാശിക്കു 
കയും ചെയ്യുന്നു. 


ബന്ധമുക്ത്യതീതം പരം സുഖം 
വിന്ദതിഹ ജീവസ്സു ദൈവിക? ഒറ 


ഈ സ്ഥിതിയില്‍ ജീവന്‍ ദൈവികനായിത്തീരുകയും ബന്ധ 
ത്തിനും മുക്തിയ്ക്കും അപ്പുറത്തുള്ള പരമസുഖം അനുഭവിക്കു കയും 
ചെയുന്നു. 


അഹമപേതകം നിജവിഭാനകം 
മഹദിദം തപോ രമണവാഗിയം 30 


20 


ഉപദേശസാരം 


“ഞാന്‍” ഇല്ലാതായി സ്വയം ആത്മാവായി വിളങ്ങുന്നതുതന്നെ 
യാണ്‌ മഹത്തായ തപസ്സ്‌. ഇതു രമണവാണിയാണ്‌. (ആത്മാവായി 
നിരന്തരം നിലയുറപ്പിക്കുന്നതു തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ തപസ്സ്‌. 
ഈ ശ്ലോകം മാത്രമല്ല ഉപദേശസാരം എന്ന ഈ കൃതി മുഴുവന്‍ 
രമണവാണിയാണെന്നു സാരം). 


ഉപദേശസാരം സമാപ്തം 


21 


